Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


കേര 
GOVERNM 


L 


- 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 


20th December 2011 
| 2011 ഡിസംബർ 20 
29th Agrahayana1933 
1933 അഗ്രഹായനം 29 


തിരുവനന്തപുരം, ചൊവ്വ 


) 50 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


Department of Museums and Zoos 

പുനർദർഘാസ് പരസ്യം 


നമ്പർ എം .ഇസഡ്. ( ഇ ) - 3827 / 2011. 2011 നവംബർ 24. 

തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലാ വകുപ്പിൽ 
പ്രശസ്ത ചിത്രകാരനായ കെ . സി . എസ്. പണിക്കരുടെ നൂറാം 
ജന്മശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു 
നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ 
( പദർശനം നടത്തുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ 
തെരഞ്ഞെടുത്ത 51 ചിത്രങ്ങളുടെ ഗുണനിലവാരമുള്ള 
കാൻവാസിൽ ചെയ്ത പകർപ്പുകൾ 4 x 4 വലിപ്പത്തിൽ 

ടൈറ്റിലിന് പുറമേ ഇതോടൊപ്പം ചേർക്കുന്ന ലോഗോ 
പതിപ്പിച്ച് 3 സെറ്റ് പകർപ്പുകളും ഇവ കേടുപറ്റാത്ത രീതിയിൽ 
വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോകത്തക്ക രീതിയിൽ ഈർപ്പം 
കടക്കാത്ത 18 പെട്ടികളും ( ഒരു പെട്ടിയിൽ 10 ചിത്രങ്ങൾ 
വയ്ക്കത്തക്ക വിധം) നിർമ്മിച്ചു നൽകുന്നതിന് ഈ 
മേഖലയുമായി ബന്ധപ്പെട്ട പരിചയസമ്പന്നരായ കരാറുകാരുടെ 
സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
- പ്രിന്റിംഗിന് ആവശ്യമായ ചിത്രങ്ങളുടെ ഹൈ റെസല്യൂഷൻ 
ഫോട്ടോഗ്രാഫ് സ്വന്തം ചെലവിൽ എടുക്കേണ്ടതും 
ഉപയോഗത്തിനു ശേഷം ഫോട്ടോഗ്രാഫ് സി . ഡി . 
ഉത്തരവാദിത്വത്തോടെ തിരികെ നൽകേണ്ടതും ഇവ മറ്റ് 
ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ കൈമാറുകയോ 
ചെയ്യുകയില്ലെന്ന് സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടതുമാണ്. 


ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ ആയിരിക്കണം 
അയയ്ക്കേണ്ടത്. ടെണ്ടർ ഫോമുകൾ 21 - 12 - 2011 മുതൽ 
23 - 12 - 2011 - ന് ഉച്ചയ്ക്കുശേഷം 3.30 വരെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 
26 - 12 - 2011 വൈകുന്നേരം 3 മണിവരെയാണ്. താമസിച്ച് 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . അന്നേദിവസം 
3 . 30 - ന് ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ അവർ 
ചുമതലപ്പെടുത്തുന്നവരുടേയോ സാന്നിദ്ധ്യത്തിൽ ഡയറക്ടറുടെ 
ഓഫീസിൽ വച്ച് തുറക്കുന്നതാണ്. 

ദർഘാസുകൾ ദർഘാസ് ഫോമിൽ തന്നെ 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ 
മ്യൂസിയം മൃഗശാലാ വകുപ്പ് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ 
നൽകേണ്ട തും ടെണ്ടർ ഫോമിന്റെ വിലയായ 
- 700 - വാറ്റും ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോം ആവശ്യമുള്ളവർ 
- 400 - വാറ്റും ഒടുക്കേണ്ടതുമാണ്. ഈ തുക യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല. ടെണ്ടർ ഫോമുകൾ 
കൈമാറാവുന്നതല്ല. 

ടെണ്ടർ ഫോമിന്റെ വിലയായി ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് 
ഇവ സ്വീകരിക്കുന്നതല്ല. കൂടാതെ ടെണ്ടർ ഫോം വി . പി . പി . 
ആയി അയയ്ക്കുന്നതുമല്ല . ടെണ്ടറിനോടൊപ്പം ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടറുടെ പേരിൽ 
മാറാവുന്ന ഡി. ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 


ടെണ്ടറുകൾ യാതൊരു കാരണവും കൂടാതെ നിരസിക്കാനും 
മാറ്റിവയ്ക്കാനുമുള്ള അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം 
മ്യൂസിയം മൃഗശാലാ ഡയറക്ടറേറ്റിൽ നിന്നും പ്രവർത്തി 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. അടങ്കൽ തുക 
- 10,00 ,000. ടെണ്ടറിനോടൊപ്പം കരാറുകാരന്റെ യോഗ്യത 
വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മുമ്പ്ഏറ്റെടുത്ത പണികൾ 
എന്നിവയുടെ വിശദാംശങ്ങൾ കൂടി സമർപ്പിക്കേണ്ടതാണ്. 
മ്യൂസിയം മൃഗശാലാ 
ഡയറക്ടറുടെ കാര്യാലയം, 

(ഒപ്പ്) 
തിരുവനന്തപുരം. 

ഡയറക്ടർ. 


